Malankara 
« Social 


Fibs Speaks 


ലക്കം 1 | 2023 മാര്‍ച്ച്‌ 


മാത്രാ അല്പം, സ്വീകരണവും 


മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിയുടെ സ്വീകരണം 

എക്സിക്യൂട്ടീവ്‌ ഡയറക്ടറായിരുന്ന വിന്‍സെന്റ്‌ ‘a 
കാരിക്കല്‍ ചാക്കോ അച്ചന്‌ ഓഫീസ്‌ സ്റ്റാഫ്‌ Rev. Fr Varghese Kizhakkekara_ 
അംഗങ്ങള്‍ 2023 ജനുവരി 23 ന്‌ യാത്രാ അയച്ച്‌ പി 
നല്‍കുകയുണ്ടായി. pws 


2023 ജന്ദവരി 30 ന്‌ എം.എസ്സ്‌.എസ്സ്‌.എസ്റസ്‌ ന്‍റെ പുതിയ 
ഡയറക്ടറായ്‌ നിയമിതനായ ബഹു. വർഗ്ഗീസ്‌ 
കിഴക്കേകര അച്ചന്‌ മുന്‍ ഡയറക്ടര്‍ ബഹു. 
പ Aco co ach Former Executive Director & Secretary 
ത്തില്‍ സ്വികരണം നല്‍കുകയുണ്ടായി. MSSS ] 


യാത്രാ അയപ്പ്‌ 


Fr.Vincent Karikkal Chacko , 


ഓഫീസ്‌ സ്റ്റാഫ്‌ മീറ്റിംഗ്‌ 


എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ന്റെ പുതിയ എക്സിക്യൂട്ടിവ്‌ Sp പ Office Staff Meeting 
Tis’ lee (31-01-2023) 


ഡയറക്ടറായി റവ.ഫാ.വരശ്ലീസ്‌ കിഴക്കേകര 30/01/ 
2023 ന്‌ ചാര്‍ജ്ജ്‌ എടുക്കുകയും 31/01/2023 രാവിലെ 
10.30 രു പ്രാരംഭ പ്രാരത്ഥനയോടു കൂടി സ്റ്റാഫ്‌ മീറ്റിംഗ്‌ 
കൂടുകയുണ്ടായി. ഈ മീറ്റിംഗില്‍ ചീഫ്‌ കോർഡിനേറ്റർ 
റോഷി എ സാം ഏവര്‍ക്കും സ്വാഗതം ആശംസിച്ച. 
പുതിയ ഡയറക്ടര്‍ അച്ചനെ സ്റ്റാഫ്‌ സെക്രട്ടറി ശ്രീ 
ബൈജു ബൊക്ക നല്‍കി സ്വാഗതം ചെയ്തു. ഈ 
മീറ്റിംഗില്‍ ഓരോ സ്റ്റാഫ്‌ അംഗങ്ങളും പരിചയകെടു 
ത്തുകയും തങ്ങളുടെ ഓഫീസ്‌ ചുമതലകളെകുറിച്ച്‌ വിവരി 
ക്കുകയും ചെയ്തു. മീറ്റിംഗില്‍ ഡയറക്ടര്‍ ഓഫീസ്‌ പ്രവ 
ര്‍ത്തനങ്ങളെകുറിച്ച്‌ മനസ്സിലാക്കുകയും, ചില നിർദ്ദേ 
ശങ്ങളും, തീരുമാനങ്ങളും അറിയിക്കുകയുണ്ടായി. 


നമ്മുടെ പ്രവര്‍ത്തനങ്ങള്‍ ടീം വരക്കായിരിക്കണം. നമ്മള്‍ ചെയ്യന്ന ചെറിയ ഒരു പ്രോഗ്രാമായാലും അത്‌ 
ഡോക്യൂമെന്റ്‌ ആക്കണം. എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ന്റെ സോഷ്യല്‍ മീഡിയ സജീ വമാക്കേണ്ടതിന്റെ 
ആവശ്യകതയെപറ്റി ഡയറക്ടര്‍ പറയുകയുണ്ടായി. മീറ്റിംഗില്‍ 12 സ്റ്റാഫ്‌ അംഗങ്ങള്‍ പങ്കെടുക്കുകയും 
ഫിനാന്‍സ്‌ ഓഫീസര്‍ സിസ്റ്റര മരിയ ഗൊരേത്തിയുടെ ഉപസംഹാര പ്രാര്‍ത്ഥനയോടു കൂടി മീറ്റിംഗ്‌ സമാപിച്ച. 


പൊതു സ്റ്റാഫ്‌ മീറ്റിംഗ്‌ 


i 4 ~ | — 

2023 ഫെബ്രുവരി 3 ന്‌ എം.എണ്റസ്‌.എസ്സ്‌.എസ്സ്‌ ന്റെ ഡയറക്ടറായ ബഹു.വര്‍ഗ്ഗീസ്‌ കിഴക്കേകരയുടെ 
അദ്ധ്യക്ഷതയില്‍ സ്റ്റാഫ്‌ മീറ്റിംഗ്‌ നടത്തലെട്ടു. മീറ്റിംഗില്‍ സ്റ്റാഫ്‌ അംഗങ്ങളെ പരിചയലെടുകയും നിലവില്‍ 
ഓഫീസ്‌ തലത്തിലും, ഫീല്‍ഡ്‌ തലത്തിലുമുള്ള പ്രവര്‍ത്തനങ്ങളെകുറിച്ച്‌ മനസ്സിലാക്കുകയും വേണ്ട നിര്‍ദ്ദേശങ്ങള്‍ 
നല്‍കുകയും ചെയ്തു. മീറ്റിംഗില്‍ 25 പേര പങ്കെടുത്തു. 


2 9 


World Cancer Day 
ദിനാലരണം 


World Cancer ൧൭ ആയ 2023 ഫെബ്രുവരി 4 ന്‌ 
യുവകേരളം കുട്ടികൾ വിവധതരം കാന്‍സറിനെകു 
റിച്ചുള്ള അവബോധന പ്രസന്റേഷൻ, കാ൯സര പ്ര 
തിരോധ ചാര്‍ട്ട്‌ പോസ്റ്റര്‍ പ്രസന്റേഷനും നടത്തി. ദി 
നാചരണത്തില്‍ കുട്ടികള്‍ കാന്‍സറിന്‌ കാരണ 
മാകുന്നു വസ്തക്കല്‍ ഉപയോഗിക്കില്ലെന്ന്‌ പ്രതി 
ജ്ഞയെടുക്കുകയും ചെയ്തു. 


Charis Migration Project 


Medical 6 Awareness Class 


2023 ഫെബ്രുവരി 8 ന്‌ ചാത്തന്നൂര്‍ വച്ച്‌ വൈകു 
ന്നേരം 6 മണിക്ക്‌ അതിഥിതൊഴിലാളികള്‍ക്കായി മെ 
ഡിക്കല്‍ക്യാമ്പും ബോധവല്‍ക്കരണ ക്ലാസും സംഘടി 
ഖിച്ചു. 196 അതിഥിതൊഴിലാളികള്‍ പങ്കെടുത്തു. ചാരി 
സ്‌ പ്രോജക്ട്‌ കോര്‍ഡിനേറ്റര്‍ ശ്രീ സിജോ വി എസ്‌ 
ഏവര്‍ക്കും സ്വാഗതം ആശംസിക്കുകയും, എക്്‌സൈ 
സ്‌ ഓഫീസര്‍ ശ്രീ സോണി ബോധവല്‍ക്കരണ ക്ലാ 
സുകള്‍ക്ക്‌ നേതൃത്വം നല്‍കുകയും, ഇണ. നിഥിന്‍. A. 
BBS മെഡിക്കല്‍ ക്യാമ്പുകള്‍ക്ക്‌ നേതൃത്വം നല്‍കു 
കയും ചെയ്തു. 


DDU -CKY Pro oject- SRLM Meeting 


Meeting 


2 onu-xy 


AT India * Powering the World 


STATE RURAL 
HOODS MISSION 


ഡി.ഡി.യു.ജി.കെ.വൈ പദ്ധതിയുടെ Training Doubt 
clearence മീറ്റിംഗ്‌ 2023 ഫെബ്രുവരി 10, 21 
തീയതികളില്‍ കുടുംബശ്രീ മൈഗ്രേഷന്‍ സച്ചോര്‍ട്ട്‌ 
സെന്ററില്‍ വച്ച്‌ നടത്തകെട്ടു. എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ 
ല്‍ നിന്നും ഡി.ഡി.യു.ജി.കെ.വൈ സെന്റര്‍ ഹെഡ്‌ 
ശ്രീമതി ഷൈമ എസ്‌.കെ, എം.ഐ.എസ്‌ ഹെഡ്‌ 
നീതു എസ്‌ ജയന്‍ എന്നിവര്‍ പങ്കെടുത്തു. 


സേവ്‌ എ ഫാമിലി പ്പാ (SAFP) - Orientation Meeting 


സെന്‍സ്‌ 
പോണ്ടിച്ചേരി ആസ്ഥാനമായിട്ടുള്ള സത്യാ 
സ്പെഷ്യല്‍ സ്കൂള്‍ ശൃംഖല ഡയറക്ടര്‍ ശ്രീമതി 
ചിത്ര ഷാ അസീം പ്രേംജി ഫാണ്ടേഷനുമായി ബന്ധ 
കെട്ട്‌ 2023 ഫെബ്രുവരി 11ന്‌ എംഎസ്‌എസ്‌ എസ്‌ 
സന്ദര്‍ശിച്ച. എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ എക്‌സിക്യൂട്ടിവ്‌ 
ഡയറക്ടര്‍ ഫാ. വര്‍ഗീസ്‌ കിഴക്കേക്കര, സ്ൃര്‍ശ്‌ 
പ്രോജക്ട്‌ കോര്‍ഡിനേറ്റര്‍ അര്‍ജുന്‍ പി ജോര്‍ജ്‌ 
എന്നിവര്‍ ചേര്‍ന്ന്‌ സ്വീകരിച്ച.ഡയറക്ടറുമായും 


സ്ര്‍ശ്‌ 


2023 ഫെബ്രുവരി 10 ന്‌ അഞ്ചല്‍, നെടുമങ്ങാട്‌ 
മേഖലയിലുള്ളവര്‍ക്ക്‌ ഓറിയന്റേഷന്‍ മീറ്റിംഗ്‌ 
എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ല്‍ വച്ചു നടത്തലെട്ടു. 
എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌. ഡയറക്ടര്‍ ഫാ.വരഗ്ലീസ്‌ 
കീഴക്കേകര ഫണ്ടിംഗിനെ കുറിച്ചം അവരുടെ 
പ്രവര്‍ത്തനങ്ങളെകുറിച്ചം വിലയിരുത്തല്‍ നടത്തി. 
മീറ്റിംഗില്‍ 30 പേര്‍ പങ്കെടുത്ത. കോര്‍ഡിനേറ്റര്‍ 
കുമാരി രാഖി ആര്‍ ജെ നേതൃത്വം നല്‍കി. 


൪ നാഷണല്‍ ഇന്ത്യാ പ്രോ: NGO gS 


ടീമുമായി വിശദമായ ചര്‍ച്ചകള്‍ നടത്തി. 
എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ലെ സ്തര്‍ശ്‌ സെന്റര്‍ സന്ദര്‍ശിച്ച്‌ തുടര്‍ന്നുള്ള പ്രവര്‍ത്തനങ്ങളില്‍ സഹായസഹക 
രണങ്ങള്‍ നല്‍കുമെന്ന്‌ ഉറക്നല്‍കുകയും ചെയ്തു. 


സേവ്‌ എ ഫാഠിടി പ്ലാന്‍ (൭൧0) - മോണിറ്ററിംഗ്‌ ആന്റ്‌ 


ഇവാദ്യേഷ്യന്‍ മീറ്റിംഗ്‌ 


സേവ്‌ ഏ ഫാമിലി പ്പാനിന്റെ ഭാഗമായിപ്രോഗ്രാം 
ഓഫീസര്‍ ശ്രീ.ആള്‍ട്ടോ ആന്റണി NGO 
മോണിറ്ററിംഗ്‌ വീസിറ്റും കുടുംബപ്രവര്‍ത്തന 
വിലയിരുതത്തലും 2023 ഫെബ്രുവരി 16,17,18 


തീയതികളില്‍ നാടത്തച്ചെട്ടു. മുന്ന്‌ 
ദിവസങ്ങളിലായി നടന്ന പ്രോഗ്രാമില്‍ രണ്ട്‌ 


൧൦ ദിവസം ഭവന സന്ദര്‍ശനവും അവരുടെ 
ഴ്‌ പ്രവര്‍ത്തനങ്ങള്‍ വിലയിരുത്തലും ആയിരുന്നു. 
മൂന്നാം ദിവസം എം.എസ്സ്‌.എസ്സ്‌.എസ്സു. ല്‍ വച്ച 


ശ്രീ ആൾട്ടോ ആന്റണി രണ്ട്‌ ക്ലസ്ത്ററിലുള്ള ഫാമിലിയുമായി മീറ്റിംഗ്‌ നടത്തി. തുടര്‍ന്ന്‌ എം.എസ്സ്‌.എസ്സറ്‌.എസ്സ്‌ 
ഡയറക്ടര്‍ ഫാ.വര്‍ഗ്ഗീസ്‌ കിഴക്കേകര, കോര്‍ഡിനേറ്റര്‍ കുമാരി രാഖിയുമായി വിലയിരുത്തല്‍ ചര്‍ച്ച 


നടത്തുകയും ചെയതു. 


NCO സന്ദര്‍ശനം 


2023 ഫെബ്രുവരി 18 ന്‌ കൊല്ലം ജില്ലയിലെ Don 
8ഠടഠഠ കോളേജിലെ സോഷ്യൽവര്‍ക്ക്‌ വിഭാഗ 
ത്തിലെ 33 വിദ്യാര്‍ത്ഥികളും, ഫെബ്രുവരി 21 ന്‌ പാലാ 
ചെറുപുങ്കല്‍ Bishop Vayalil Memorial Holy Cross 
കോളേജിലെ 32 വിദ്യാര്‍ത്ഥികളും എം.എസ്സ്‌.എസ്സ്‌. 
എസ്ററ്‌ സന്ദര്‍ശിക്കുകയും ഡയറക്ടര്‍ വർഗ്ഗീസ്‌ കീഴ 
ക്കേകര എം.എസ്സ്‌.എസ്സ്‌.എസ്റസ്‌ സ്റൈ പ്രവര്‍ത്തനങ്ങ 
ളെകുറിച്ച്‌ ക്ലാസെടുക്കുകയും ചെയ്തു. 


CHAI -Misereor Covid-19 Emergency 
Response Progrmme 


Wi 
0 = 


(Sel mmm 


Catholic Health Association of India യുടെ 
സഹായത്തോടെ കോവിഡ്‌ - 19 ന്റെ ഭാഗമായി 
ഭിന്നശേഷി കുട്ടികള്‍ക്കും യുവാക്കള്‍ക്കും നല്‍കുന്ന 
HYGINE Kit ന്റെ വിതരണം നടന്നു 
കൊണ്ടിരിക്കുന്നു. എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ചീഫ്‌ 
കോര്‍ഡിനേറ്റര്‍ റോഷിൽ എ സാം നേതൃത്വം 
നല്‍കുന്നു. 


സമദ്ടദീവം പ്രോജക്ട്‌ - ൭ഹരി വിരുദ്ധ ബോധവദ്ക്കരണ 
ട്രെഖിനിംഗ്‌ ഭപ്രാഗ്രാം 


കാരിത്താസ്‌ ഇന്ത്യയും കേരള സോഷ്യല്‍ സര്‍വ്വീസ്‌ 
ഫോറവും ചേര്‍ന്ന്‌ കേരളത്തിലെ 32 സോഷ്യല്‍ 
സര്‍വ്വീസ്‌ സൊസൈറ്റിയുമായി സംഘടികിക്കുന്ന 
ലഹരി വിരുദ്ധ ബോധവല്‍ക്കരണ ക്യാമ്പെയ്‌ൻ 
ആണ്‌ 'സജീവം'. 2023 ഫെബ്രുവരി 23 ന്‌ കോട്ടയം 
ആമോസ്‌ സെന്ററില്‍ വച്ചു സജീവം പ്രോജക്ട്‌ 
കോര്‍ഡിനേറ്റ൪മാര്‍ക്കുള്ള ട്രെയിനിംഗ്‌ നടത്തകെട്ടു. 
എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌. ലെ സജീവം പ്രോജക്ട്‌ 
കോര്‍ഡിനേറ്റര്‍ ശ്രീ ബൈജു രാജു പങ്കെടുത്തു. 


Leaders Training Programme 


2023 ഫെബ്രുവരി 27 ന്‌ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ 
സൊസൈറ്റി സംഘടികിച്ച ലീഡേഴ്‌സ്‌ ട്രെയിനിംഗില്‍ ₹ 
സിനഡല്‍ കമ്മീഷന്‍ സെക്രട്ടറി യും പാഠശ്ലാല 
ക്ഷേമയുടെ ഡയറക്ടറുമായ ബഹുമായച്ചെട്ട ര 
ഫാ.ജോര്‍ജ്ജ്‌ യെട്ടിക്കാട്ടില്‍, പര്‍ 

ഡയറക്ടര്‍ ഫാ. വരശ്ലീസ്‌ കിഴക്കേകര, വു 
എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ഡയറ ക്ടര്‍മാരായ ee Bh 
ബഹുമാനകെട്ട ഫാ. ബോവസ്‌ മാത്യ, 


ന 2 
ബഹുമാനലെട്ട തോമസ്‌ മുകളും പുറത്ത്‌, നമ്മുടെ 


അതിരൂപതയിലെ വൈദികജില്ലകളില്‍ നിന്നും 8 വൈദികര്‍ ട്രെയിനിംഗ്‌ താനം 9 പങ്കെടുത്തു. 


Staff Training Programme 


മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി 
സംഘടികിച്ച സ്റ്റാഫ്‌ ട്രെയിനിംഗ്‌ പ്രോഗ്രാം 2023 
ഫെബ്രുവരി 27,28 തീയതികളില്‍ എം.എസ്സ്‌.എസ്സ്‌. 

എസ്റസ്റ്‌.ല്‍ വച്ചു നടത്തച്ചെട്ടു. ശ്രീ സിബി ജോര്‍ജ്ജ്‌ 
ക്ലാസ്‌ നയിച്ച. 


SAF? കുടുംബ സഹാഖ പദ്ധതി - തിരുവനന്തപുരം, അഞ്ചല്‍, നെടുമങ്ങാട്‌ 


SDs ar mkara 
൮0% ടം 2023 ഫെബ്രുവരിയില്‍ SAFP കുടുംബ സഹായ 
ചി സേവ്‌ എ ഫാമിയി പ്ലാന്‍ പദ്ധതിയില്‍ നിന്നും തൊഴില്‍ പദ്ധതിയ്ക്ക്‌ വേണ്ടി 
J കുടുംബ സഹാഷ പദ്ധതി 
ടി തിരുവനന്തപുരം, അഞ്ചല്‍, നെടുമങ്ങാട്‌ മേഖലയിലെ 
#രരമ്ചല്‍ gs vy 
40 കുടുംബങ്ങള്‍ക്ക്‌ 6,11,994/ രൂപ ധനസഹായം 


്കനടുമങ്ങാട്‌ 
കുടുംബ സ്ഹാച പദ്ധതി ല്‍ 
TE ears ാഴില്‍ പദ്ധതി ന കി. 


ഴ്ധനസഹാകം 


മങ്കര സോഷ്യൽ സരവ്വിസ്‌ സൊസൈറ്റിലുടെ 
AIRE വിതരണം 


ABA SC sss 


KARE | 


INTERN. vod were 


മലങ്കര ല്‍ സര്‍വ്വീസ്‌ ഞെ ബി വീല്‍ ചെയര്‍ ദിനം 2023 ര്‌ 1 07" അലി വില്‍ 
വിതരണം എം.എല്‍.എ വി.കെ.പ്രശാന്ത്‌ ഉദ്ഘാടനം നിര്‍വ്വഹിച്ച. സൊസൈറ്റി എക്‌സിക്യൂട്ടിവ്‌ ഡയറക്ടര്‍ 
ഫാ.വര്‍ഗ്ഗീസ്‌ കിഴക്കേക്കര അധ്യക്ഷത വഹിച്ച. ചീഫ്‌ കോര്‍ഡിനേറ്റര്‍ റോഷി൯ എ സാം, ഫിനാന്‍സ്‌ 
അഡ്മിനിസ്ട്രേറ്റര്‍ സിയ്റ്റര്‍.മരി, ഗൊരെത്തി, സ്ൂരശ്‌ പ്രോജക്ട്‌ കോര്‍ഡിനേറ്റര്‍ അര്‍ജുന്‍ പി ജോര്‍ജ്‌, 
ഡോ.സാജൻ വി എഡിസണ്‍, ബൈജു, കെസിയ സാജു, ജീന ആന്‍ ജേക്കബ്‌, ലിയ ട്രീസ തുടങ്ങിയവര്‍ 
പ്രസംഗിച്ച. 


Catholic Health Association of India യുടെ 
സഹായത്തോടെ കോവിഡ്‌ - 19 ന്റെ ഭാഗമായി 
ഭിന്നശേഷി കുട്ടികള്‍ക്കും യുവാക്കള്‍ക്കും നല്‍കുന്ന 
HYGINE Kit ന്റെ വിതരണം 2023 മാര്‍ച്ച്‌ 3 ന്‌ 
ജയമാതാ ഓര്‍ഫനേജിലെ 75 കുട്ടികൾക്ക്‌ എം.എസ്സ്‌. 
എസ്സറ്‌.എസ്സ്‌ ഡയറക്ടര്‍ ഫാ.വരഗ്ലീസ്‌ കിഴക്കേക്ക 
രയുടെ സാന്നിധ്യത്തില്‍ HYGINE Kit വിതരണം ചെ 
യ്തു. ചീഫ്‌ കോര്‍ഡിനേറ്റര്‍ റോഷിൻ എ സാം, ഫിനാ 
ന്‍സ്‌ ഓഫീസര്‍ സിസ്റ്റർ മരിയ ഗൊരേത്തി, MSW 
ട്രെയിനിംഗ്‌ വിദ്യാര്‍ത്ഥികളായ അന്ന, വാണി എന്നി 
വര്‍ പങ്കെടുത്തു. 


2023 മാര്‍ച്ച്‌ 4ന്‌ സ്തര്‍ശ്‌ പ്രോജക്ടിലെ തിരുവനന്തപുരം, കന്യാകുമാരിജില്ലയിലെ കുട്ടികള്‍ക്കും, സ്റ്റാഫ്‌ 


അംഗങ്ങള്‍ക്കുമായി തിരുവനന്തപുരം 


വേളി ചില്‍ഡ്രൻന്‍സ്പാര്‍ക്ക്‌ കേന്ദ്രമാക്കിവിനോദയാത്ര സംഘടികി 


ക്കുകയുണ്ടായി. എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ഡയറക്ടര്‍ ഫാ.വര്‍ഗ്ഗീസ്‌ കിഴക്കേക്കര, ഫിനാന്‍സ്‌ ഓഫീസര്‍ 
സിസ്റ്റര്‍.മരിയ ഗൊരേത്തി, ചീഫ്‌ കോര്‍ഡിനേറ്റര്‍ റോഷില്‍ എ സാം എന്നിവര്‍ വിനോദയാത്രയില്‍ 
സന്നിഹിതരായിരുന്നു. സ്പര്‍ശ്‌ പ്രോജക്ട്‌ കോര്‍ഡി നേറ്റര്‍ ശ്രീ അര്‍ജുന്‍ പി ജോര്‍ജ്‌ സ്റ്റാഫ്‌ അംഗങ്ങള്‍ 


എന്നിവര്‍ നേതൃത്വം നല്‍കി. 


അത്യഭിവന്ദ്ര കാതോലിക്ക ബാവ തിരുമേനി റമ്പാൻ സ്ഥാനത്തേക്ക്പുതുതായി നിയോഗിച്ച പെരിയ. 
ബഹുമാനകെട്ട ഫിലിക്‌ ദയാനന്ദ്‌ അച്ചന്‌ മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിയും, കാതോലിക്കേറ്റ്‌ 
സെന്ററും, കത്തീഡ്രൽ ഇടവകയും ചേര്‍ന്ന്‌ കാതോലിക്കേറ്റ്‌ സെന്ററില്‍ വച്ച 2023 മാര്‍ച്ച്‌ 10 ന്‌ സ്വീകരണം 
നല്‍കി. 


1111 


2 ACCESSIBLE TRAE 
2023 മാര്‍ച്ച്‌ 13, 14,15 യില്‍ തിയി United ന്‌ Institution of India സെന്ററില്‍ വച്ച 
സെൻസ്‌ ഇന്റര്‍ നാഷണല്‍ ഇന്ത്യ സംഘടികിച്ച നാഷണല്‍ കോണ്‍ക്കേവ്‌ ഓഫ്‌ നെറ്റ്‌ വര്‍ക്കില്‍ 
എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ല്‍ നിന്നും സ്പെഷ്യല്‍ എഡുകേറ്റേഴ്‌സ്‌ ആയ ബൃന്ദ, അഖില, സ്മൂരശ്‌ ഇന്റേണ്‍ ജോണ്‍ 
ബ്ബലെസ്സിംഗ്‌, രക്ഷകര്‍ത്താവ്‌ ഗീത എന്നിവർ പങ്കെടുത്തു. 


2023 ന്ന്‌ 14,15 തീയതികളില്‍ ഡല്‍ഹിയില United Service ത്ത of India സെന്റില്‍ വച്ച ണ്‌ 
ഇന്റര്‍ നാഷണല്‍ ഇന്ത്യ സംഘടികിച്ച പാട്ണര്‍ സംഘടന തലവന്‍മാരുടെ പരിശീലനത്തില്‍ മലങ്കര 
സോഷ്യല്‍ സർവ്വീസ്‌ സൊസൈറ്റി എക്‌സിക്യൂട്ടിവ്‌ ഡയറക്ടര്‍ റവ.ഫാ.വരഗ്ലീസ്‌ കിഴക്കേകര പങ്കെടുത്തു. 
മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റി നടത്തി വരുന്ന സ്തര്‍ശ്‌ പ്രോജക്ടിന്റെ പ്രവര്‍ത്തനവും മുന്നോട്ടുള്ള 
പദ്ധതിയും ഫാ.വര്‍ഗ്ഗീസ്‌ കിഴക്കേകര അവിടെ വിശദ്ധീകരിച്ച. ഇത്‌ എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ നെ 
പ്രവര്‍ത്തനങ്ങള്‍ ദേശീയ തലത്തില്‍ അവതരികിക്കാൻ കഴിഞ്ഞത്‌ അഭിമാനകരമായ ഒരു 
ചുവട്‌ വെഖായിരുന്നു. 


ന്‌ സെന്‍സ്‌ ഇന്റര്‍ നാഷണല്‍ ഇന്ത്യ മാസ്റ്റര്‍ ട്രെയിനര്‍ 
ശ്രീനിവാസൻ പ്രസന്നന്‍ 2023 മാര്‍ച്ച്‌ 20,21,22 
/ തീയതികളില്‍ എം.എസ്സ്‌. എസ്സ്‌ .എസ്സ്‌ സപര്‍ശ്‌ 
| പ്രോജക്ട്‌ സന്ദര്‍ശിച്ച. പ്രോജക്ടിലെ 
കി ] ്‌ [ ഗുണഭോക്താക്കളെ സന്ദര്‍ശിച്ചു. അതിന്ദ ശേഷം 
പ്രോജക്ട്‌ സ്റ്റാഫിന്‌ വേണ്ടി ഒരു ദിവസത്തെ 
_ ട്രെയിനിംഗും അദ്ദേഹം നടത്തി. സന്ദര്‍ശന വേളയില്‍ 
പ്രോജക്ടിന്റെ നല്ല രീതിയിലുള്ള പ്രവര്‍ത്തനങ്ങളെ 
2 അദ്ദേഹം അഭിനന്ദിച്ചു. 


¥ J ബ്ലാ 


നടന്ന ലഹരി ബോധവല്‍ക്കരണ ക്യാബെയ്ന്‍ ആണ്‌ സജീവം. 2023 മാര്‍ച്ച്‌ 23 ന്‌ ടിവാ൯ട്രം സോഷ്യല്‍ 
സര്‍വ്വീസ്‌ സൊസൈറ്റിയില്‍ വച്ച്‌ സജീവം ക്ലസ്റ്റര്‍ മീറ്റിംഗ്‌ നടത്തുകയുണ്ടായി. എം.എസ്സ്‌ .എസ്സ്‌.എസ്സ്‌ ല്‍ നിന്നും 
ചീഫ്‌ കോര്‍ഡിനേറ്റര്‍ റോഷിൻ എ സാം, സജീവം പ്രോജക്ട്‌ കോര്‍ഡിനേറ്റര്‍ ബൈജു രാജു എന്നിവര്‍ 
പങ്കെടുത്തു. 


2023 മാര്‍ച്ച്‌ മാസം SAFP കുടുബ സഹായ 
പദ്ധതിയില്‍ നിന്നും തൊഴില്‍ പദ്ധതിയ്ക്ക്‌ വേണ്ടി 


eg Ed Sn ഹാ പോത്തൻകോട്‌, അഞ്ചല്‍, നെടുമങ്ങാട്‌ മേഖലയിലെ 
൭ ടപാരതന്കോട്‌ 35 കുടുംബങ്ങള്‍ക്ക്‌ 4,31,982/ രൂപ ധനസഹായം 
്രരത്ചത 
്കനടുമങ്ങാട്‌ നല്‍കി. 


You can donate us for our 
charitable and social causes. 
Join us on a journey and see how your financial support 
transforms the lives of marginalized people. 


You can donate every month or annually. 
Eligible donations are exempted under Section 80 G of the Income Tax Act, 1961 


Bank Account Details (Local) 

The Director Malankara Social Service Society 
Bank Account Number: 0298-02767224-190001 
Bank: CSB Bank, Pattom Branch 
IFSC: CSBK0000298 


Contact donor relation desk: 
09946697764, 07012017473 


ഡി.ഡി.ടു.ജി.കെ.വൈ ഭപ്രാജക്ട്‌ 


ഗ്രാമീണ മേഖലയിലെ യുവതീ യുവാക്കള്‍ക്ക്‌ 
തൊഴില്‍ പരിശീലനത്തിനോടൊഖം തൊഴിലും നല്‍ 
കുന്നതിനായി കേന്ദ്രസര്‍ക്കാര്‍ 2014 സെപ്തം ബര്‍ 
25 ന്‌ ആരംഭിച്ച പദ്ധതിയാണ്‌ ദീന്‍ ദയാല്‍ 
ഉപാധ്യായ ഗ്രാമീണ കാശല്യ യോജന. ഇന്ത്യ 
യിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോ 
Ce ATES Ute ക്കാവസ്ഥയിലുള്ള യുവജനങ്ങളുടെ ജീവിതനി ലവാരം 


SKILL UP മെച്ചലെ വാന്‍ ഈ പദ്ധതി ലക്ഷ്യ മിടുന്നു. 
RURAL INDIA 3 ത്ത ഇ 2 


LEAD 


THE WORLD 


പദ്ധതിയില്‍ തെരഞ്ഞെടുക്കകെടുക്കുന്നതിനുള്ള ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആരുകൂല്യങ്ങൾള്‍ 
മാനദണ്ഡങ്ങള്‍ 
ം ഗ്രാമീണ മേഖലയിലെ 18 - 35 രം ഇടയില്‍ ം ദിവസം 125 രൂപ സ്്രൈപസ്റായി നല്‍കുന്നു 
പ്രായമുള്ള യുവതീയുവാക്കള്‍ ം പഠനം പൂര്‍ത്തീകരിച്ച്‌ പരീക്ഷ പാസാകുന്നവര്‍ ക്ക്‌ 
ം Minorirty/ SC/ ST വിഭാഗത്തിലുള്ളവ൪ കേന്ദ്രഗവണ്‍മെമ്റിന്റെ അംഗീകൃത NCVT / SSC 


ം റേഷന്‍ കാര്‍ഡ്‌ 801 ആയിരിക്കണം. അല്ലാ സര്‍ട്ടിഫിക്കറ്റ്‌. 
ത്തപക്ഷം MGNREGA / SHG / RSBY ഇവയില്‍ . സയജന്യ യൂണിഫോം, ബാഗ്‌ മറ്റു പഠനോ 
ഏതെങ്കിലും ഒന്നില്‍ അംഗത്വം ഉണ്ടായിരിക്കണം. പകരണങ്ങള്‍ നല്‍കുന്നു. 
. ൭50 പാസായിരിക്കണം ം വിജയകരമായി കോഴ്സ്‌ പൂര്‍ത്തിയാക്കുന്ന എല്ലാ 
കുട്ടികള്‍ക്കും തൊഴില്‍ ഉറലാക്കുന്നു. 


മലങ്കര സോഷ്യല്‍ സര്‍വ്വീസ്‌ സൊസൈറ്റിക്ക്‌ ഈ പദ്ധതിയുടെ തുടക്കത്തില്‍ തന്നെ അതിന്റെ 
ഭാഗമാകുവാന്‍ സാധിച്ചു. കമ്പ്യൂട്ടര്‍ / ഇംഗ്ലീഷ്‌ അധിഷ്ഠിത കോഴ്‌സുകള്‍ ടാലി, കസ്റ്റമര്‍ റിലേഷന്‍ഷിക്‌ 
മാനേജ്മെന്റ്‌, ഇലക്ടിക്കല്‍, പബ്ലിംഗ്‌ എന്നിയയ്ക്ക്‌ പരിശീലനം നല്‍കി. എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ ല്‍ ഈ 
പദ്ധതിയുടെ 1 ഉം 4 ഉം ഘട്ടമാണ്‌ നടത്തിയത്‌. ആദ്യ ഘട്ടം 1174 കുട്ടികള്‍ക്ക്‌ പരിശീലനം നൽകി. 992 
കുട്ടികള്‍ക്ക്‌ അലചോയിന്റ്മെന്റും, അതില്‍ 912 കുട്ടികള്‍ക്ക്‌ പ്ലെയ്സ്മെസ്റും നല്‍കുവാന്‍ സാധിച്ച. ഇലോള്‍ 
ഡി.ഡി.യു.ജി.കെ.വൈ പദ്ധതിയുടെ 4-ാം ഘട്ടമാണ്‌ നടക്കുന്നത്‌. 593 കുട്ടികള്‍ക്ക്‌ പരിശീലനം നല്‍കി 552 
പേര്‍ക്ക്‌ അലോയിന്റമെന്റ്‌ നല്‍കി. അതില്‍ 402 കുട്ടികള്‍ ല്ലെയ്‌സ്മെമ്മം പൂര്‍ത്തിയാക്കി. 


ുവകേരളം ഭപ്രാജകട്‌ 


Kudumbashree 


പ്രളയാനന്തര കേരളത്തിന്റെ പുനര്‍നിര്‍മാണ as 
ത്തിന്റെ ഭാഗമായി സംസ്ഥാന സര്‍ക്കാര്‍ കുടും യു 
ബശ്രീ മുഖേന 2020 ല്‍ നടപ്പിലാക്കിയ പദ്ധതി 
യാണ്‌ യുവകേരളം. ഡി.ഡി.യു.ജി.കെ.വൈ പദ്ധ 
തിയുടെ അതേ ആരുകൂല്യങ്ങളും മാനദണ്ഡ 
ങ്ങളമാണ്‌ യുവകേരളം പദ്ധതിയില്‍  ഉള്‍കെട്ടി 
ട്ടുള്ളത്‌. ഈ പദ്ധതിയില്‍ മുന്‍സിപാലിറ്റി ഗ്രാമീണ 
നഗര പദ്ധതിയിലെ യുവതീയുവാക്കള്‍ക്ക്‌ ഭാ 


തിം ര്‌ Kerolom 


വിഭാഗത്തിലെ കുട്ടികളെയും ഉള്‍ലെടുത്തി. A KUDUMBASHREE SKILLING INITIATIVE 


[1 
൦ 


ഴ്‌, << 
റ) 
Dugas 


യുവകേരളം പദ്ധതിയില്‍ എം.എസ്സ്‌.എസ്സ്‌.എസ്റ്‌ ന്‌ നല്‍കിയ ൦096 280 ആണ്‌. കമ്പ്യൂട്ടര്‍ അധിഷ്ടിത 
ഡേറ്റാ എന്‍ടി ഓഖറേറ്റര്‍ കോഴ്‌സ്‌ ആണ്‌ പരിശീലനം നല്‍കുന്നത്‌. 


ഫെഡറല്‍ ആശ്വാസ്‌ സാമ്പത്തിക സാക്ഷരത വാഖ്ച 
ഉപദേശകകേന്ദ്രം 


മ മടിഗടട 


Financial Literacy Centre 


ഫെഡറല്‍ ആശ്വാസ്‌ സാമ്പത്തിക സാക്ഷരത, 
കയണ്‍സിലിങ്‌ സെന്റര്‍, കാട്ടാക്കട, ഫെഡറല്‍ 
ബാങ്കിന്റെ സ്‌്പോൺസര്‍ർഷികില്‍, റിസേര്‍വ്‌ ബാ 
ങ്കിന്റെ നിയന്ത്രണത്തില്‍ പ്രവര്‍ത്തിച്ച വരുന്നു. 
സാധാരണക്കാരായ ജനങ്ങളെ ധനകാര്യ 
ഇടപാടുകളില്‍ വേണ്ടത്ര അവബോധം നല്‍കി 
ബാങ്കിടപാടുകള്‍ ഉത്തരവാദിത്വത്തോടെ സുരക്ഷി 
തമായി നിര്‍വഹിക്കുവാന്‍ പ്രാപ്തരാക്കുന്നതോ 
ടൊലഖം ജനങ്ങളില്‍ സേവിങ്സ്‌ മനോഭാവം വള 
ര്‍ത്തുന്നതിനും വേണ്ട അവബോധം പകര്‍ന്നു 
നല്‍കുന്നതിനും ഈ കേന്ദ്രം സയജന്യ സേവന 
ങ്ങള്‍ നല്‍കി വരുന്നു. വായ്പകള്‍ എടുക്കുന്ന 
തിരു മുന്‍പുള്ള പ്രീക്രെഡിറ്റ്‌ ക0ണ്‍സിലിംണും, അ 
തിനുശേഷം ആവശ്യമായ പോസ്റ്റുക്രെഡിറ്റ്‌ 
കയണ്‍സിലിഗുകളും നല്‍കി വരുന്നു. റിസേര്‍വ്‌ 
ബാങ്കും, മറ്റു വാണിജ്യ ബാങ്കുകളുടെയും രുതന പ 
ദ്ധതികള്‍, കാലാകാലങ്ങളില്‍ ജനങ്ങളെ ബോധ 
വാന്മാരാക്കുകയും, ബാങ്കിംഗ്‌ കാര്യങ്ങള്‍ സുരക്ഷി 
തമായി നിറവേറ്റുന്നതിനും, എല്ലാ വിഭാഗം ജനങ്ങ 
ളെയും റിസേര്‍വ്‌ ബാങ്കിന്റെ ധനകാര്യ വ്യവകാ 
ര്യങ്ങളില്‍ ഉള്‍ലെടുത്തുന്നതിനും (ഫിനാന്‍ഷ്യല്‍ 
ഇന്‍ക്ലൂഷ൯) ഓരോ ബ്ലോക്ക്‌ തലത്തിലും ഇത്തരം 
കേന്ദ്രങ്ങള്‍ പ്രവര്‍ത്തിച്ച വരുന്നു. 


വെള്ളനാട്‌ ബ്ലോക്കിന്റെ കീഴില്‍, കാട്ടാക്കട 
മലങ്കര കത്തോലിക്കാ പള്ളിയുടെ കെട്ടിടത്തില്‍ 
പ്രവര്‍ത്തിക്കുന്ന ഫെഡറല്‍ ആശ്വാസ്‌ സാമ്പ 
ത്തിക സാക്ഷരത സെന്റര്‍, മലങ്കര സോഷ്യല്‍ 
സര്‍വ്വീസ്‌ സൊസൈറ്റിയുടെ ഒരു അഭിമാന 
പ്രോജക്റ്റ്‌ ആയി തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്‌. 
ഫെഡറല്‍ ബാങ്കില്‍ നിന്നും ഏറെ കാലത്തെ 
സേവനത്തിനു ശേഷം വിരമിച്ച ശ്രീ. മാത്യു ഐസ 
ക്‌, സാമ്പത്തിക സാക്ഷരത കണ്‍സിലര്‍ ആയി 
സേവനം നല്‍കിവരുന്നു. തന ഡിജിറ്റല്‍ ബാ 
ങ്കിംഗ്‌ സംബ്രദായങ്ങള്‍ സുരക്ഷിതമായി കൈകാ 
ര്യം ചെയ്യുന്നതിലും, സിബില്‍ സ്കോര്‍ മെച്ചലെടു 
ത്തന്നതിനും, NPA എന്നാ (കിട്ടാകടം) മഹാവിപ 
ത്തില്‍ ഉള്‍ലെടാതെ സുരക്ഷിതരാകുവാരും, ജന 
ങ്ങളെ പ്രാപ്ലരക്കുന്നു. കേന്ദ്ര-സംസ്ഥാന സര്‍ക്കാ 
രുകളുടെ വിവിധ ക്ഷേമ പെൻഷനരനകളെ കുറിച്ചം, 
വിവിധ ഇന്‍ഷ്ടഠന്‍സ്‌ പദ്ധതികളെക്കുറിച്ചം സാ 
ധാരണക്കാരക്ക്‌ അറിവും, പ്രോത്സാഹനങ്ങളും 
നല്‍കി വരുന്നു. കര്‍ഷകരെയും, തൊഴിലാളി 
കളെയും, വ്യാപാരികളെയും, വിദ്യാരത്ഥികളെയും, 
സംരംഭകരെയും ബാങ്കുകളുമായി അടുകിക്കുന്ന 
കണ്ണികളായി സാമ്പത്തിക സാക്ഷരതാ കണ്‍ 
സിലരമാര്‍ പ്രവര്‍ത്തിച്ച വരുന്നു. ഈ സയജന്യ 
സേവനങ്ങള്‍ എല്ലാവിഭാഗം ജനങ്ങളും പ്രയോജ 
നലെടുത്തുമല്ലോ. ബാങ്കിടപാടുകാരക്കുള്ള അവ 
കാശങ്ങളെക്കുറിച്ചം (കസ്റ്റമര്‍ റൈറ്റ്സ്‌) ബോധ 
വാന്മാരായിരിക്കുക. 


BR a 


ബധിരാന്ധത ഉള്ളവരുടെ ഉന്നമനത്തിനായി 
പ്രവര്‍ത്തിക്കുന്ന പ്രോജക്ടാണ്‌ സ്പര്‍ശ്‌. അങ്ങനെ 
യുള്ള കുട്ടികള്‍ക്കും മുതിര്‍ന്നവര്‍ക്കും സമൂഹത്തില്‍ 
സജീവമായി പ്രവര്‍ത്തിക്കാന്‍ കഴിയുന്ന ഒരു ലോ 
കം രൂപകെടുത്തുക എന്നതാണ്‌ ഇതിന്റെ ലക്ഷ്യം. 
2017 ഫെബ്രുവരി മുതല്‍ എം എസ്‌ എസ്‌ എസ്‌ 


1997 as 2022 ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ്‌. ഈ പ്രോജക്ടിന്‌ 
ആവശ്യമായ സഹായം നല്‍കുന്നത്‌ സെന്‍സ്‌ 
Sense ഇന്റര്‍നാഷണല്‍ ഇന്ത്യ ആണ്‌. ഈ പ്രോജക്റ്റ്‌ 


International 


INDIA 


നടത്തിലിനാവശ്യമായ പണം നല്‍കുന്നത്‌ 
അസീം പ്രേംജി ഫഹണണ്ടേഷൻ ആണ്‌. കന്യാകു 
മാരി, തിരുവനന്തപുരം സെന്ററുകളിലായി 15 സ്റ്റാ 
ഫ്‌ അംഗങ്ങള്‍ സജീവമായി പ്രവര്‍ത്തിച്ച വരുന്നു. 


ബധിരാന്ധത ഉള്ള കുട്ടികളെ കണ്ടെത്തി അവര്‍ക്ക്‌ വിദ്യാഭ്യാസം, വൈദ്യസഹായം, പോഷക 
ആഹാരം, ബധിരാന്ധത സഹായ ഉപകരണങ്ങള്‍ എന്നിവയ്ക്ക്‌ വേണ്ടുന്ന സഹായങ്ങള്‍ ഈ പ്രോജ 
ഷ്ടിലൂടെ ചെയ്തൂ വരുന്നു. ഇലോള്‍ തിരുവനന്തപുരത്തു നിന്നും 64 കുട്ടികളും കന്യാകുമാരിയില്‍ നിന്നും 
57 കുട്ടികള്‍ക്കും ഈ പദ്ധതിയിലൂടെ സേവനം നല്‍കുന്നു. പ്രോജക്ടില്‍ ആകെ ഇലകോള്‍ 121 
പേരെയാണ്‌ സഹായിക്കുന്നത്‌. 


റ്‌ 


ul 


SAVE A FAMILY PLAN 


IN INDIA SINCE 1965 


1964-ല്‍ ബോംബെയില്‍ നടന്ന അന്തര്‍ദേശീയ 
ദിവ്യകാരുണ്യ കോണ്‍ഗ്രസില്‍ പരിശുദ്ധ പിതാവ്‌, 
പോള്‍ ആറാമൻ മാര്‍പാല ലോകത്തോട്‌ നടത്തിയ 
ആഹ്വാനം ഉള്‍ക്കൊണ്ട്‌ എറണാകുളം- അങ്കമാലി 
അതിരൂപതാംഗമായ മോണ്‍സിഞ്ഞോര്‍ അഗസ്റ്റി 
ൽ കണ്ടത്തില്‍ ആരംഭം കുറിച്ചതാണ്‌ സേവ്‌ എ 
ഫാമിലി പ്ലാന്‍. ദാരിദ്യനിര്‍മ്മാര്‍ജ്ജനവും സമൂഹ 
ത്തി ലെ ഒറ്റപ്പെട്ട ദുര്‍ബ്ബല വിഭാഗങ്ങളുടെ ശാക്തീക 
രണവുമാണ്‌ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. 
കാനഡയിലെ സെന്റ്‌ തോമസ്‌ യൂണിവേഴ്‌സിറ്റി യി 
ല്‍ രസതന്ത്രാദ്ധ്യാപകനായിരുന്ന അദ്ദേഹത്തോടു 
കൂടി ഏതാനും സഹപ്രവര്‍ത്തകരും വിദ്യാര്‍ത്ഥികളും 
പ്രസ്ഥാനത്ത വളര്‍ത്തി. കാനഡ, അമേരിക്ക എന്നി 
വിടങ്ങളിലുള്ള ഉദാരമനസ്കരായ വ്യക്തികളും, കുടും 
ബങ്ങളം, പ്രസ്ഥാനങ്ങളും അവരുടെ അനുദിന ചെല 
വുകള്‍ ചുരുക്കി മിച്ചം വയ്ക്കുന്ന തുക ഇന്ത്യയില്‍ ദുരിത 
മനുഭവിക്കുന്ന കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും 
സമഗ്രവികസനത്തിനായി പങ്കുവെക്കുന്നു. 


ജാതിമതഭേദമന്യേ പ്രകടമായ ദാരിദ്യത്താൽ ജീവിതഗതി തടയലകെട്ട, നിര്‍ദ്ധനതയും നിരാശ്രയത്വവും 
അനുഭവിക്കുന്ന കുടുംബങ്ങളെ, സ്വന്തം അദ്ധ്യാനത്തിലൂടെ സമൂഹത്തിന്‍റെ മുഖ്യധാരയിലേക്ക്‌ ഉയര്‍ത്തുന്ന 
ഫാമിലി ഡെവലക്മെന്റ്‌ പ്രോഗ്രാം ആയിട്ടാണ്‌ സേവ്‌ എ ഫാമിലി പ്ലാന്‍ വളര്‍ന്നു വന്നത്‌. സമൂഹത്തില്‍ 
നിരദ്ധനരും, നിദാശയരുമായി കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സ്വയം പര്യാപ്ലമാക്കാന്‍ പ്രാപ്തരാക്കുന്ന 
വികസനമാണ്‌ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ജീവിതത്തിന്‌ പുതിയ പ്രതീക്ഷയും പ്രതിഛായയും നല്‍കുക, 
പദ്ധതിയില്‍ അംഗങ്ങളാകുന്ന കുടുംബങ്ങളുടെ സംഘാടനവും നേതൃശേഷിയും കൂട്ടായ ചിന്താശേഷിയും 
വര്‍ദ്ധികിക്കുക, സ്വാശ്രയത്വം കൈവരിക്കുന്നതിന്ുതകുന്ന കഴിവുകളുടെ വികസനം, വികസനോന്മുഖ 
മാനുഷിക മൂല്യങ്ങളുടെ പരിപോഷണം എന്നിവ പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ്‌. 


സ്നേഹവിരുന്ന്‌ 


സ്നേഹത്തില്‍ ഒന്നികീക്കാന്‍ സ്നേഹവിരുന്ന്‌ 
അഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ കാതോലിക്കാ ബാവായുടെ ഷഷ്ടിപൂര്‍ത്തി സ്മാരക 
സാഈജന്യ ഉച്ചഭക്ഷണ പദ്ധതി. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനും തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാ 
സനാധ്യക്ഷരമായ അഭിവന്ദ്യ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്ക ബാവയുടെ 
ഷഷ്ടിപൂര്‍ത്തിയോടനുബന്ധിച്ച്‌ 2019 ജൂണ്‍ 15 മുതല്‍ സെന്റ്‌ മേരീസ്‌ കത്തീഡ്രല്‍ ക്യാമ്പസില്‍ 
ആരംഭിച്ച സയാജന്യ ഉച്ചഭക്ഷണ പദ്ധതിയാണ്‌ സ്നേഹവിരുന്ന്‌. ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ 
ദിവസങ്ങളിലും ഉച്ചയ്ക്ക്‌ 12.30 മുതല്‍ 2 മണി വരെ ജാതിമതഭേദമന്യേ ഏവര്‍ക്കും ഈ ഉച്ചഭക്ഷണ 
പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നു. വ്യക്തികള്‍, കുടുംബങ്ങള്‍, സ്ഥാപനങ്ങൾ, ഇടവക സന്നദ്ധ 
സംഘടനകള്‍ എന്നിവ നല്‍കുന്ന സംഭാവനയാണ്‌ ഈ ജീവകാരുണ്യ പദ്ധതിയുടെ സാമ്പത്തിക 
സ്രോതസ്സ്‌. ഈ പദ്ധതിയിലൂടെ അനേകായിരങ്ങളുടെ വിശഖടക്കാര സാധിച്ചു. 


സ്നേഹനുരക്ഷ 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ 
പരമാധ്യക്ഷനും തിരുവനന്തപുരം മേജര്‍ അതിഭ 
ദ്രാസനാധ്യക്ഷനുമായ അഭിവന്ദ്യ മോറാൻ മോര്‍ 
ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോ 
ലിക്ക ബാവയുടെ ഷഷ്ടിപൂര്‍ത്തിയോടനുബന്ധിച്ച്‌ 
2019 ജൂണ്‍ 15 മുതല്‍ സെന്റ്‌ മേരീസ്‌ 
കത്തീഡ്രലില്‍ ആരംഭിച്ച പദ്ധതിയാണ്‌ സ്നേഹ 
സുരക്ഷ. സാമ്പത്തികമായി ദരിദ്രരും സാമുഹിക 
മായി ഒറ്റലെട്ടവരുമായ വിധവകള്‍ക്കായി എം 
എസ്‌ എസ്‌ എസ്‌ സ്ന്റേഹ സുരക്ഷാ നടകിലാക്കി 
വരുന്നു. 


Join your hands with 


SNEHA SURAKSHA 


ക 
© 
ട്‌ 


Ly 
WZ Initiate 


Malankara Social Service Society 
(MSSS) 


വിധവകളുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും 
മനശാസ്ത്ര പരവുമായ മേഖലകള്‍ മെച്ചലെടുത്തി അവരുടെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം 
ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഓരോ ഗുണഭോക്തു കുടുംബത്തിനും പ്രതിമാസം 1000/ രൂപ 
നിരക്കില്‍ അഭ്യൂദയ കാംക്ഷികളില്‍ നിന്നുള്ള അഞ്ചുവര്‍ഷത്തെ സ്പോണ്‍ൺസര്‍ഷികില്‍ സമാഹരിക്കുന്നു. 
വിദ്യാര്‍ത്ഥികളായ മക്കളുള്ള കുടുംബങ്ങള്‍ക്കാണ്‌ ഇത്തരത്തില്‍ മുന്‍ഗണന നല്‍കുന്നത്‌. 


Tt YA 
കാരിത്താസ്‌ ഇന്ത്യയും എം.എസ്സ്‌.എസ്സ്‌.എസ്സും സംയുക്തമായി ക്യാന്‍സര്‍ രോഗത്തിനെതിരെ നടത്തു 
ന്ന ക്യാമ്പയ്ൻ ആണ്‌ ആശാകിരണം. 


nd Health 
ligrant 


അതിഥി തൊഴിലാളികള്‍ക്ക്‌ വേണ്ടി കാരിത്താസ്‌ ഇന്ത്യയുടെ സഹായത്തോടെ എം.എസ്സ്‌.എസ്സ്‌.എസ്സ്‌ 
നടത്തുന്ന പദ്ധതിയാണ്‌ ചാരീസ്‌ മൈഗ്രേഷന്‍ പ്രോഗ്രാം. ഈ പദ്ധതിയിലൂടെ അതിഥി 
തൊഴിലാളികള്‍ക്കായി ബോധവല്‍ക്കരണ ക്ലാസുകളും, മെഡിക്കല്‍ ക്യാമ്പുകളും ഇന്‍ഷൂറന്‍സ്‌ 
സച്ചോ൪ട്ടും, കോവിഡ്‌ വാക്സിനേഷനരും നല്‍കുക എന്നതാണ്‌ ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഈ 
പദ്ധതിയിലൂടെ ഇതിനോടകം 800 ല്‍ ഏറെ അതിഥി തൊഴിലാളികളിലേക്ക്‌ എത്തിച്ചേരാന്‍ 
കഴിഞ്ഞിട്ടുണ്ട്‌. 


Malankara Social Service Society (MSSS), 


Srothas, 
St. Mary’s Campus, Pattom P.O 
Trivandrum - 695004 © mssstym 
ടു Kerala, India mssstvm ം 
ടു Mob: +91 7012017473 © nssstvm തത്ത 


Email: info@msss.org 
Website: www.msss.org {(Smssstvm 


